15th AUG. 2017) 


COMMISSIONERATE OF LAND REVENUE 


7157 


L . A . Notifications and Declarations 


KOTTAYAM DISTRICT 


കേരള അതിരടയാള നിയമം 1961- ലെ 13 -ാം വകുപ്പുപ്രകാരമുള്ള പരസ്യം 


നമ്പർ ബി4 - 1331/ 2011. 


2017 മാർച്ച് 2. 


| 1. 


താഴെപ്പറയുന്ന പ്രദേശങ്ങളിലെ സർവെ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നതായി 1961- ലെ കേരള സർവെയും അതിർത്തിയും 
സംബന്ധിച്ച് ആക്ടിലെ ( 1961- ലെ 37 -ാം ആക്ട്) 10 -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു. 


2. പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു സിവിൽ കോടതിയുടെ ഡികിമൂലം ഇതിനാൽ 
പരസ്യം ചെയ്യുന്ന സർവെ ഭേദഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സർവെ റിക്കാർഡ് അതിൽ നിർണ്ണയിക്കുകയും 
രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള അതിരുകൾ ശരിയായി നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നതിന്റെ 
തർക്കമറ്റ തെളിവായിരിക്കുന്നതാണ്. 

പ്രദേശത്തിന്റെ വിവരങ്ങൾ 


ജില്ല - കോട്ടയം. 


താലൂക്ക് കോട്ടയം. 


വില്ലേജ് കൂരോപ്പട. 


സർവെ 


ക്രമ 
നമ്പർ 


ബ്ലോക്ക് 
നമ്പർ 


വിസ്തീർണ്ണം 


റിമാർക് 


നമ്പർ 


315 / 3 - 1 


0 .0280 


പൊന്നുംവില 


315 / 4 - 1 


0. 0386 


പൊന്നുംവില 


315 / 2 -3 


0 .0044 


പൊന്നുംവില 


315 / 15 - 1 


| 0 . 0087 


പൊന്നുംവില 


316 / 2 - 1 


0.0289 


പൊന്നുംവില 


317 / 1- 4 


0 .0095 


പൊന്നുംവില 


317 / 1 - 6 


0 .0953 


പൊന്നുംവില 


സ്പെഷ്യൽ തഹശീൽദാർ എൽ. എ . 
( ജനറൽ) കാര്യാലയം, കോട്ടയം. 


( ഒപ്പ്) 
പെഷ്യൽ തഹശീൽദാർ (എൽ. എ .). 


KANNUR DISTRICT 


NOTICE 


UNDER SECTION 9 (2 ) OF THE KERALA SURVEY AND BOUNDARIES ACT, 1961 


No. H2- 5956 / 15 . 


17th July 2017. 


The subjoined statement is an extract from the survey field register giving particulars of the land registered 
and surveyed in the name of concerned. Appeal, if any, against the survey should be presented within three months from 
the date of publication of this notice to the Officer-in -charge of the survey whose Headquarters are at Thalassery. 


265 


Gaz , No. 33 / 2017/DTP ( CLP ) 


15th AUG. 2017) 


COMMISSIONERATE OF LAND REVENUE 


7158 


SCHEDULE 


District — Kannur. 


Taluk — Thalassery. 


Village - Kodiyeri. 


| Desom - Kodiyeri. 


As per Revenue Records 


As now surveyed 


Initial survey/Resurvey/ 

Revision Survey 
Survey 

Sub Division 
Field No . 


Survey 
Field No. 


Sub Division 

No. 


Area in 
Hectars 


Area in 
Hectares 


No . 


0 . 8094 


0 .7689 


| 0.0405 


(Sd .) 


Taluk Office , 
Thalassery. 


Tahsildar 
( Land Records). 


തിരുത്തൽ വിജ്ഞാപനം 


റഫ്. എ .663/ 05 ( ബ്ലോക്ക് III). 

2017 ജൂ ലൈ 21. 
തലശ്ശേരി- വളവുപാറ റോഡ് വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് 27 - 6 - 2017 -ാം തീയതിയിലെ 
26 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം 6, പാർട്ട് 3 ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 5592 -ാം നമ്പർ പേജിൽ 
എ . 663/ 05 തീയതി 18 - 5- 2017 ആയി പ്രസിദ്ധപ്പെടുത്തിയ സർവ്വ & അതിരടയാള നിയമത്തിലെ 9(2) വകുപ്പ് പ്രകാരമുള്ള 
വിജ്ഞാപനത്തിലെ മൂന്നാം വരിയിൽ ഒന്നാം കോളത്തിൽ അച്ചടിച്ചിട്ടുള്ള സർവെ ഫീൽഡ് നമ്പർ 242 എന്നത് 243 എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. വിജ്ഞാപനത്തിലെ മറ്റ് കാര്യങ്ങൾക്ക് മാറ്റം ഇല്ലാത്തതാണ്. 


- ( ഒപ്പ്) 


പെഷ്യൽ തഹശീൽദാർ എൽ. എ ., 
- ( കെ .എസ്. ടി . പി.), തലശ്ശേരി. 


266 


